IS- - 


Reg. No survei 


* * erriment of Kerala 

1932 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Wednesday, 


21st December 1983 

- [ No . 1525 
30th Agrahayana 1905 ( saka) 


1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം 

ആക്ററ്) 9 (5) പ്രകാരമുളള നോട്ടീസ് 
A -1011 / 83, 

1983 ഡിസംബർ 12 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്ററിൽ പറഞ്ഞിട്ടുളളതും 1961 - ലെ 
കേരളാ സ്ഥലമെടുപ്പ് ആക°on” (1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു 
പൊതുക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ 
സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാവരും നേരിട്ടോ, അധിക ത 
ഏജൻറ് മൂലമോ താഴെ പറയുന്ന തീയതിയിലും സ്ഥലത്തും, സമയത്തും 
ഹാജരാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശ ബന്ധങ്ങളെ 
സംബന്ധിച്ചിടത്തോളം നഷ്ട പ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ 
തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടു ത്തിട്ടുളള അളവ് 
സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ, അതും ഏതാണെന്നു കാണിച്ചു 
കൊണ്ട് പ്രസ്താവനചെയ്യുകയും അവരോ അവരുടെഏജൻറുമാരോ എഴുതി 
ഒപ്പിട്ട ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് 
അവരോട 
ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: -അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ 

വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 

അയക്കുന്ന സംഗതി 
യിൽ കോടതി വിധിച്ചു കൊടുക്കുന്ന തുക യാതൊരു സംഗതി 
യിലും, ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക്ടർ് വിധിച്ചു . 
കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു . 


33/5570/ B 


2 


ഹാജരാകേണ്ട തീയതിയും 

സമയവും, സ്ഥല വും - 29-12-1983 -ാം 
തീയ തി കാലത്ത 11 മണിക്ക് 

ആലപ്പുഴ 

റെയിൽവേ സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാർമുമ്പാകെ. 


ഭൂ മിയുടെ വിവരണം 


വില്ലേജ്_ആര്യാട് തെക്ക്, 


ജില്ല- ആലപ്പുഴ, 
താലൂക്ക്- അമ്പലപ്പുഴ, 

സർവ്വേനമ്പർ-386 /1 A2. 
വിവരണം-- പുരയിടം. 
വിസ്തീർണ്ണം -0.360 ആർ. 


(ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ, 
(എൽ. എ .) റെയിൽവേ. 


ആലപ്പുഴ. 


I RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TE !VANDRUM, 1983 . 


... 


Reg. No.KL TVN / 


Government of Kerala 


1983 


KERALA GAZETTE 

¿ XTRAORDINARY 
PUBLISHED BY AUTHORITY 


21st December 1983 
Vol.XXVIII ] Trivandrum , Wednesday , 

[No. 1526 
30th Agrahayana 1905 


GOVERNMENT OF KERALA 
Local Administration and Social Welfare (D ) Department 


NOTICE 


No. 22209 D180 LA & SWD . Dated , Trivandrum , 16th December, 1983 . 

The following draft of certain rules further to amend the Kerala 
Municipal Corporations Accounts Rules, 1967 issued under Notifica 
tion in G. O. Ms. 335 67DD dated the 23rd October , 1967, and 
published as S. R. O. No. 34267 in the Kerala Gazette No. 45 dated 
the 14th November , 1967, which the Government of Kerala propose 
to make in exercise of the powers conferred by clauses (d ) and ( e ) 
of sub -section ( 2 ) of section 367 of the Kerala Municipal 
Corporations Act , 1961 ( 30 of 1961) , is hereby published for general 
information as required by section 368 of the said Act. 


Notice is hereby given that the said draft will be taken up for 
consideration on or after 23-1-1984 and that any objection or 
suggestion received from any person in this regard befcre the date 
specified above shall be considered by Government. Objection or 
suggestions, if any, shall be addressed to the Commissioner and 
Secretary to Government, Local Administration and Social Welfare 
(D ) Department, Secretariat, Trivandrum . 


33 /5571/MG. 


2 


RULES 


1. Short title and commencement.- ( 1 ) These Rules may be 
called the Kerala Municipal Corporations Accounts (Amendment) 
Rules, 1983. 


(2 ) They shall come into force atonce. 
2. .Amendment. - In the Kerala Municipal Corporations 
(Account) Rules , 1967, Note ( iii ) under rule 41 shall be omitted. 


By order of the Governor, 
C.GOPALAKRISHNAN , 

Deputy Secretary . 

Explanatory Note 
As per G. O. ( P ) 10283 (485 ) Fin . dated 21-2-1983, Government 
have ordered that salary of Government employees for a month will 
be disbursed during the first three working days of the succeeding 
month . But by virtue of the amendment issued [ ie. Noće ( iii) under 
Rule 41 in G O.Ms. No. 10880 LA & SWD dated 9-5-1980 ] to the 
Kerala Municipal Corporations (Accounts ) Rules , 1967 the Corpora 
tion employees alone now enjoy the benefit of earlier disbursement 
of salary . In order to have uniformity in the disbursement of pay 
and allowances to Municipal and Corporation Employees, the above 
provision in the Kerala Municipal Corporations (Accounts) Rules , 
1967 has to be deleted . Hence the Government propose to make the 
above amendment. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1933. 


Reg. No. KL /TV (N )/1 


"Qomat of Kerala 

199 


KERALA GAZETTE 


ĈXTRAORDINARY 
PUBLISHED BY AUTHORITY 


21st December 1983 
Vol. XXVII ] Trivandrum, Wednesday, 

- [ No. 1527 
30th Agrahayana 1905 


കേരള സർക്കാർ 


ധനകാര്യ (എസ്ററാബ്ലിഷ്മെൻറ്- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ. 80982/ എസ്ഹാ. സി . 5 / 83 / ഫിൻ. 

തിരുവനന്തപുരം, 

തീയതി 1983 ഡിസംബർ 14. 
കോഴിക്കോടു ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ ഫെറോക്ക് ആസ്ഥാന 
മാക്കി ഈ വിജ്ഞാപനം ഗവൺമെൻറ ഗസാറിൽ 

പസിദ്ധപ്പെടുത്തി 
പതിനഞ്ച ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ 
പുതിയ ഒരു സബ് ട്രഷറി ( പവർത്തിച്ചു തുടങ്ങുന്നതാണ്. 


താഴെ പറയുന്ന, പഞ്ചായത്തുകൾ ഈ ടഷറിയുടെ അധികാരപരിധിയിൽ 
വരുന്നതാ ണ് . 


1 . 


ഫെറോക്ക് 


പഞ്ചായത്ത 


2 . 


ബേപ്പൂർ 


പഞ്ചായത്ത 


3 . 


രാമനാട്ടുകര 


പഞ്ചായത്ത 


പഞ്ചായത്ത 


4. . ചെറുവണ്ണൂർ 
5 , 

കടലുണ്ടി 
33/557 :/ 1IC. 


പഞ്ചായത്ത 


2 


c ഒഫ് 


ബന്ധ 


ഫെറോക്ക 

സ ് ടഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽ 
രണ്ടാം 

ഖണ്ഡികയിൽ പതിപാദിക്കുന്ന പഞ്ചായത്ത്, അതിർത്തികളിലെ 
സ.ഷക്കാർ പണമിടപാടുകൾ പ്രസ്തുത ടഷറി മുഖേന സ്റേറററ് ബാങ്ക് 
ടാവൻകൂറിൻറ ഫെറോക്ക് ശാഖയിൽ നടക്കുന്നതാണ്. 

എന്നാൽ 
പെൻഷൻ, സേവിംഗ്സ ബാങ്ക് എന്നിവയുടെ പണമിടപാടുകൾ ഈ 
1ടഷറിയിൽനിന്നും നേരിട്ടുതന്നെ നടത്തപ്പെടുന്നതാണ്. 

മുദ്രപ്പത്രങ്ങൾ, 
സ്ററാമ്പുകൾ , കറുപ്പ്, ഗഞ്ചാവ് മുതലായവയും വിൽപ്പനയ്ക്കുളള ഫാറ 
ങ്ങളും ഈ ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ്. കുടാതെ 
ടഷറി കോഡ 

1 -ാം വാല്യം 157 - ഉം 158 - ഉം ചട്ടങ്ങൾ അനുസരിച്ച് 
ഡിപ്പാർട്ടുമെൻറ് ക്യാഷ് ചെസ്ററും മററു വിലപിടിപ്പുളള സാധനങ്ങളും 
"പുതിയ 

സബ് ട്രഷറിയിൽ സൂക്ഷിക്കുന്നതാണ്. മേൽ വിവരിച്ച പദ 
ശാതിർത്തിക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള പണം 
പ്പെട്ട മേലധികാരികളുടെ പ്രത്യേകാനുമതി കൂടാതെ ഫെറോക്ക് സബ് ട്രഷറി 
യിൽ കൂടിയല്ലാതെ മറെറാരു ട്രഷറിയിൽ നിന്നും നൽകുന്നതല്ല . 

ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ്, ലോക്കൽഫണ്ട്, ഡിപ്പോ 
സിററ്, ജുഡീഷ്യൽ ഡിപ്പോസിററ് മുതലായ അക്കൗണ്ടുകൾ അതാതു അഡ്മി 
നിസ്ട്രേറ്റർമാർക്ക് ഇപ്പോൾ ഇടപാടു നടന്നുവരുന്ന ട്രഷറികളുമായി 
തുടർന്നു നടത്താവുന്നതും 

അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി ലഭിക്കുന്ന 
മുറയ്ക്ക് ഫെറോക്ക് ടഷറിയിലേക്ക് മാറ്റാവുന്നതുമാണ്. അതുപോലെ 
തന്നെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മററും 

പേരിലുളള 
ടഷറി സേവിംഗ്സ ബാങ്ക 

നിക്ഷേപങ്ങൾ അവരവരുടെ താൽപര്യാനു 
ഫെറോക്ക് സബ് ടഷറിയിലേയ്ക്ക് നിയമാനുസരണം മാററു 
ന്നതുവരെ ഇപ്പോൾ ഇടപാടുകൾ നടന്നുവരുന്ന ട്രഷറികൾ മുഖേന തന്നെ 
തുടർന്നു നടത്താവുന്നതാണ്. ഈ പദേശങ്ങളിലെ മണിയോർഡർ ഒഴി 
ച്ചുളള പെൻഷൻ വിതരണവും ഫെറോക്ക് ടഷറിയിലേയ്ക്ക് നിയമാനു 
സര ണം മാററുന്നതുവരെ പഴയതുപോലെതന്നെ തുടരുന്നതാണ്. എന്നാൽ 
മണിയോർഡർ പെൻഷൻ ഫെറോക്ക് സബ് ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന 
തീയതി മുതൽ തന്നെ ഇവിടേയ്ക്ക് മാററപ്പെടുന്നതാണ്. ഫെറോക്ക് 
സബ് ട്രഷറിയുടെ അധികാര പരിധിയിൽ പെടാത്ത് സ്ഥാപനങ്ങൾക്ക് ഈ 
ടഷറിയുമായി ഇടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ അതിനു സർക്കാരിൽ 
നിന്നോ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യോഗസ്ഥൻമാരിൽ നിന്നോ 
(പത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


സര ണം 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം, 
ഡോക്ടർ ഡി . ബാബു പോൾ , 
ധനകാര്യവകുപ്പു സെകട്ടറി. 


I RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMW T PRESS, 

TRIVANDRUM , 1983. 


